Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


| 


- 


S 


GOVERN 


കേ 


രള സർക 
ENMENT OF 


ക്കാർ. പ 


KERAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th September 2012 
2012 സെപ്റ്റംബർ 4 


THIRUVANANTHAPURAM, TUESDAY 


- No. 1 35 


Vol . LVII 
വാല്യം 57 


| 
| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Bhadra 1934 
| 1934 ഭാദം 13 


PART III 


Stores Purchase 


Irrigation Department 

ദർഘാസ് പരസ്യം 


നമ്പർ ഡി3 - 747 / 12. 


2012 ആഗസ്റ്റ് 6. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 12 - 9 - 2012 
വൈകുന്നേരം 4 മണി. 


കാലാവധി 1 ആഴ്ച . 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മെക്കാനിക്കൽ ഡിവിഷൻ, ആലപ്പുഴ താഴെ പറയുന്ന സാമഗ്രി 
സപ്ലേ ചെയ്യുന്നതിന് മത്സരസ്വഭാവമുള്ള മുദ്രവച്ച 
ദർ ഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ 
രജിസ്റ്റേർഡ് തപാലായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

ദർഘാസ് നമ്പരും സാമഗിയുടെ പേരും 3/ ഇe/ 2012 -13 
16 എം . എം . സ്റ്റീൽ വയർ റോപ്പ് ( ഗാൽവനൈസ്ഡ് ) - 2 റോൾ. 

ഉദ്ദേശ അടങ്കൽ തുക 1,40 ,300 . 


- മറ്റ് വ്യവസ്ഥകൾ 
1. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം 
സമാന പ്രവൃത്തികളിൽ പരിചയം കാണിക്കുന്ന സാക്ഷ്യപത്രം 
ഹാജരാക്കേണ്ടതാണ്. 
-- 2. ദർഘാസ് സംബന്ധിച്ച് ജലവിഭവ വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


നിരതദ്രവ്യം- - ക്വാട്ടുചെയ്യുന്ന തുകയുടെ 1 %. - 
ദർഘാസ് പ്രമാണങ്ങളുടെ വില 400 +എസ്. റ്റി. 

ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന - എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മെക്കാനിക്കൽ ഡിവിഷൻ, ആലപ്പുഴയുടെ 
കാര്യാലയത്തിൽ നിന്ന് 3 - 9 - 2012 മുതൽ 6 - 9 - 2012 വരെ 
പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 
1 മണിവരെ. 


- 3. നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 

4. പ്രമാണങ്ങൾ തപാലായി ആവശ്യമുള്ളവർ പ്രമാണ 
ത്തിന്റെ വിലയോടൊപ്പം - 50 കൂടി തപാൽ ചെലവിനായി 
അയയ്ക്കേണ്ടതാണ്. 


- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
12 - 9 - 2012 വൈകുന്നേരം 3. 30 മണിവരെ. 


5. ഏതെങ്കിലും കാരണത്താൽ ടി ദിവസം അവധി 
ആവുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
തുറക്കുന്നതായിരിക്കും. 

- 6. കവറിനു പുറത്ത് ദർഘാസ് നമ്പർ വ്യക്തമായി. 
രേഖപ്പെടുത്തണം. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
മെക്കാനിക്കൽ ഡിവിഷൻ, 
ആലപ്പുഴ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


